Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/12 /2009- 2011 


GOVERNMENT 


സ 


e 


( 


13 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th April 2010 
2010 ഏപ്രിൽ 27 
7th Vaisakha 1932 
1932 വൈശാഖം 7 


വാല്യം 55 


നമ്പർ 


PART III 


Police Department 


ടെൻഡർ/ ലേലപ്പരസ്യം 


(5) 


2 ,000 


1997 


2, 000 


- (1) 

10 
- 11 

12 
13 
14 
15 


1997 


2 ,500 


1998 


നമ്പർ 02/ 4952/ 2009 / റ്റി . സി. 

2010 ഏപ്രിൽ 9. 
തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ 
അധീനതയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
താഴെ പറയുന്ന വാഹനങ്ങൾ ലേലം/ ടെൻഡർ വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

- ലേലത്തീയതിയും സമയവും 18 - 5- 2010 പകൽ 11 മണി. 
- ലേലസ്ഥലം സിറ്റി എ . ആർ. ക്യാമ്പ്, നന്ദാവനം. 
ക്രമ രജിസ്റ്റർ ഇനം മോഡൽ നിരതദ്രവ്യം 
നമ്പർ നമ്പർ 

രൂപ് 
- (1) (2) 

(3) (4) (5) 


2 , 500 


1998 


2, 500 


1998 


2 , 000 


16 


2 ,000 


2,000 


(2) 

(3) (4) 
കെ . എൽ. 01 കെ 2983 ഡീസൽ ജീപ്പ് 1997 
കെ .എൽ. 01 കെ 2995 
കെ. എൽ. 01 കെ 2993 
കെ . എൽ. 01 പി 3030 
കെ . എൽ. 01 പി 3031 
കെ . എൽ. 01 പി 7313 
കെ . എൽ. 01 എം 4174 

1998 
കെ . എൽ. 01 എം 4176 

1998 
കെ . എൽ. 01 എം 4187 

1997 
കെ .എൽ. 01 എം 4213 

1998 
കെ .എൽ. 01 എം 4214 
കെ . എൽ. 01 എം 4215 

1998 
കെ .എൽ. 01 ഇ 613 കൈനറ്റിക് ഹോണ്ട്1994 
കെ . എൽ. 01 ഇ 617 
കെ . എൽ. 01 ഡി 6372 ബു ള്ളറ്റ് 1994 

മോട്ടോർ സൈക്കിൾ 
കെ . എൽ. 01 പി 7896 


2 , 000 


- 1 


5, 000 


2, 000 


2 ,000 


1998 


2 ,000 


17 
18 

- 
20 
21 
22 
23 
24 


2 ,000 


2,500 


2 ,000 


കെ . എൽ. 01 ജി 1163 ഐഷർ ബസ് 1995 
കെ . എൽ. 01 ഡി 3768 ഡീസൽ ജീപ്പ് 1993 
കെ . എൽ. 01 ഡി 3770 

1993 
കെ . എൽ. 01 ജി 2511 

1995 
കെ . എൽ. 01 ജി 2865 
കെ . എൽ. 01 ജി 2624 

1995 
കെ . എൽ. 01 ജി 2868 

1995 
കെ . എൽ. 01 കെ 2992 

1997 
കെ . എൽ. 01 കെ 2994 

1997 


200 


1995 


2 ,000 


1994 


200 


2 ,000 


600 


2 ,000 


7 
8 
9 


2, 000 


25 


1999 


600 


2, 000 


27th APRIL 2010 


POLICE DEPARTMENT 


38 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ താൽപ്പ ര്യ മുള്ള വർ 

ലേലപ്പരസ്യം 
കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ട തും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻപായി നിശ്ചയിക്ക നമ്പർ എം2 - 11652 / 2009. 

2010 ഏപ്രിൽ 8. 
പ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

- തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം 

ബ്യൂറോ ഡയറക്ടറുടെ അധീനതയിലുള്ളതും ഡയറക്ടറേറ്റിൽ 
തിരിച്ചു നൽകുന്നതുമാണ്. 

സൂക്ഷിച്ചിട്ടുള്ളതും ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗമില്ലാത്തതുമായ 
ലേലത്തിന് വച്ച വാഹനങ്ങൾ ലേലത്തിനു മുൻപുള്ള 

ചുവടെ ചേർത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനം 13 - 5 - 2010 
പത്ത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തു മണിക്കും 

രാവിലെ 11 മണിക്ക് ഈ ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ 
വൈകുന്നേരം അഞ്ചു മണിക്കും ഇടയിൽ തിരുവനന്തപുരം 

ടെൻഡർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 
സിറ്റി മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ - KL-01-P414. 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

മോഡൽ - 1998 മോഡൽ ടാറ്റാ സുമോ. 
ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കു 

നിരതദ്രവ്യം - 3,000 രൂപ. 
ന്നതാണ്. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ 
രാവിലെ പത്തു മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേ 
ഇടയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ 

സ മ യത്ത് കൃത്യമായി ഹാജ രാ കേ ണ്ട തും ലേലം 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻപായി വാഹനത്തിന് 
അവസാന തീയതി 17 -5- 2010 വൈകുന്നേരം 4 മണിവരെയാണ്. - നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ആയ 3, 000 രൂപ ലേല സ്ഥലത്ത് 
നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ടെൻഡറുകൾ നിരുപാധികം അടച്ച് താൽക്കാലിക രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
നിരസിക്കുന്നതാണ്. ടെൻഡർ കവറിനുമുകളിൽ വാഹനത്തിന്റെ കഴിഞ്ഞാലുടൻ ഏറ്റവും കൂടുതൽ ലേലത്തുക വിളിച്ച് ഒന്നും 
നമ്പരോടുകൂടി വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് എഴുതി രണ്ടും പേരൊഴികെ ഉള്ളവർക്ക് നിരതദ്രവ്യം ഉടൻ തിരിച്ചു 
കവർ സീൽ ചെയ്തിരിക്കണം. 

നൽകുന്നതുമാണ്. 
പരസ്യ ലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും 

- ടി വാഹനം വിറ്റഴിക്കുന്നതിന് സീൽ വച്ച ടെണ്ടറുകളും 
ലേലത്തിലോ ടെൻഡറിലോ ഏതിലാണോ കൂടുതൽ തുക 

സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ 
കാണുന്നത് പ്രസ്തുത തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തു 

വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ " ഡയറക്ടർ, 
ന്നതുമാണ്. നിരതദ്രവ്യം ഒഴികെ ലേലം/ ടെൻഡർ തുകയും 

വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, പി . എം . ജി ., 
നിശ്ചിത നികുതിയും ഉൾപ്പെടെയുള്ള തുക ലേലസ്ഥലത്ത് 

തിരുവനന്ത പുരം എന്ന വിലാസത്തിൽ മുദ്രണം ചെയ്ത് 
വച്ച് അപ്പോൾ തന്നെ അടയ്ക്കേ ണ്ടതും സിറ്റി പോലീസ് 

രജിസ്റ്റേർഡ്തപാലിൽ അയയ്ക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
കമ്മീഷണറുടെ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ 

ടി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ടി ആഫീസിൽ 
സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

അടച്ചതിന്റെ താൽക്കാലിക രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. 

ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിലായി “ഉപയോഗമില്ലാത്ത 
- ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ - കെ .എൽ. 01. പി . 414 -ാം നമ്പർ വാഹനം വാങ്ങുന്നതിനുള്ള 
പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം ടെണ്ടർ ” എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. ടെണ്ടറുകൾ 
സർക്കാ രി ലേക്ക് മുതൽ കൂട്ടുന്നതും പുനർ ലേ ല ത്തിൽ സ്വീക രി ക്കുന്ന അ വ സാന തീയതി 12 - 5 - 2010 പകൽ 
സർക്കാരിനുണ്ടാകുന്ന നഷ്ട ത്തിന് ലേലം കൊണ്ടയാൾ 3 മണിവരെ ആയിരിക്കും. ടെണ്ടറുകൾ നൽകുന്നവർ ലേല 
ഉത്തരവാദിയായിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽ നിന്നും സ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതാണ്. 
ഈടാക്കുന്നതുമായിരിക്കും. 

ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ട റു കൾ പര സ്യ ലേലം 
എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം കഴിഞ്ഞാലുടൻ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
അർഹതയില്ലാത്തതുമാകുന്നു. ലേലം സംബന്ധിച്ച് ( ലേല സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ ലേല / ടെണ്ടർ തുക മുഴുവനും 
നടപടി സമയത്തും അതിനുശേഷവും) തിരുവനന്തപുരം സിറ്റി ( ലേലത്തുക + വാറ്റ് - നിലവിലുള്ള നിരക്ക്) ലേലസമയത്ത് 
പോലീസ്കമ്മീഷണർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. - അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി 

കൊണ്ടുള്ള ഉത്തരവ് കിട്ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലേലം/ ടെണ്ടർ 
തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീ ഷ ണർക്ക് 

കൊണ്ട് വാഹനം ടി ഓഫീസിൽ നിന്നും സ്വന്തം ചെലവിൽ 
ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 

നീക്കം ചെയ്യേണ്ടതുമാണ്. 
ലേല നട പടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരം 
ഉണ്ടായിരിക്കും. 

ലേലം/ ടെണ്ടർ സ്ഥിര പ്പെടുത്തി കിട്ടുന്ന യാൾ ലേല 
നിബന്ധനകൾ ഏതെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും വാഹനം 

പുനർലേലം ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർ ലേ ല ത്തിൽ 
പോലീസ്കമ്മീഷണറുടെ 

തിരുവനന്തപുരം സർക്കാരിന് നഷ്ടം സംഭവിച്ചാൽ അത്മുൻ ലേലക്കാരനിൽ 
കാര്യാലയം, 

സിറ്റി പോലീസ് നിന്നും ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി കിട്ടുന്ന 
തിരുവനന്തപുരം സിറ്റി. 

കമ്മീഷണർക്ക് വേണ്ടി. തുകയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 


- ( ഒപ്പ്) 


27th APRIL 2010 ). 


POLICE DEPARTMENT 


39 


ടി വാഹനം എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 
11 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ പോലീസ് 
സൂ ( പ ണ്ടിന്റെ ( ഇൻ ലി ജൻ സ് ) അ നു മ തി യോ ടു കൂടി 
പരിശോധിക്കാവുന്നതും വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനും അസ്ഥിര 

പ്പെ ടു ത്തു ന്ന തി നു മുള്ള അ ധി കാ രം ഡ യ റ ക് ടറിന് 
ഉണ്ടായിരിക്കുന്നതാണ്. 


ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണിച്ച ആൾക്ക് 
ലേലം ഉറപ്പിക്കുന്നതുമാണ്. ടിയാൻ ലേല സ്ഥലത്ത് വച്ച് 
തന്നെ വാറ്റ് നികുതിയടക്കം ലേല തുകയുടെ പകുതി 
അടയ്ക്കേണ്ടതാണ്. തിരുവനന്തപുരം വി. എ . സി. ബി. ഡയറക്ടറുടെ 
അനുമതി ലഭിച്ചാലുടൻ ലേലം കൊണ്ടയാൾ ബാക്കി വരുന്ന 
തുക മു ഴു വൻ ഓഫീസിൽ ഒടുക്കി സ്വന്തം ചില വിൽ 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലം കൊള്ളാത്തവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ തിരിച്ചു നൽകുന്നതുമാണ്. 


വിജിലൻസ് ആന്റ് 
ആന്റി കറപ്ഷൻ ബ്യൂറോ, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
പോലീസ്സൂപ്രണ്ട് 
( ഇന്റലിജൻസ്). 


- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ തെറ്റിച്ചാൽ 
ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടു 
ന്നതും വസ്ത പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേല 
ത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ലേലം 
കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട സംഖ്യ 
ടിയാനിൽനിന്ന് ഈടാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 


ലേലപ്പരസ്യം 


ലേ വസ്തു ലേല ത്തിനുമുൻപുള്ള പ്രവൃത്തി 
ദിവസങ്ങളിൽ കോഴിക്കോട് വി. എ . സി . ബി. സ്പെഷ്യൽ 
സൈൽ പോലീസ് സൂപ്രണ്ടിന്റെ അ നു മ തി യോ ടു കൂടി 
പരിശോധിക്കാവുന്നതാണ്. 


നമ്പർ എം . 2576 / 2009/എസ് . സി . കെ . | 2010 ഏപ്രിൽ 9 . 
- കോഴിക്കോട് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 
ബ്യൂറോ സ്പെഷ്യൽ സെൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസ് 
പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന കെ .എൽ.- 01-എൽ. 2189, 1997 
മോഡൽ ബജാജ് ടെംപോ ടാക്സസ് 20 - 5 - 2010 -ാം തീയതി 
രാവിലെ 11 മണിക്ക് പ്രസ്തുത ഓഫീസ് പരിസരത്തു വച്ച് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 

- ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ ആഗ്രഹിക്കു ന്ന വർ 
ലേലത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
മുമ്പ് 3 ,000 രൂപ നിരതദ്രവ്യം കെട്ടി വയ്ക്കേണ്ടതുമാ ണ്. 
കൂടാതെ 19 -5 - 2010 -ാം തീയതി 5 മണിക്കുമുമ്പ് കിട്ടത്തക്കവണ്ണം 
സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ കോഴിക്കോട് വി . എ . സി. ബി . സ്പെഷ്യൽ സെൽ 
പോലീസ് സൂപ്രണ്ട് മുമ്പാകെ സമർപ്പിക്കാ വു ന്ന താ ണ്. 
ദർഘാ സി നോ ടൊപ്പം പോലീസ് സൂപ ണ്ടിന്റെ പേരിൽ 
വാങ്ങിയിട്ടുള്ള നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
ചെയ്യേണ്ടതുമാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു 
മുകളിൽ വാഹനത്തിന്റെ നമ്പർ എഴുതിയിരിക്കേണ്ടതാണ്. 


- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള 
അധികാരം കോഴിക്കോട് വി . എ . സി . ബി . സ്പെഷ്യൽ 
സെൽ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


( ഒപ്പ്) 
പോലീസ് സൂപ്രണ്ട്. 


വിജിലൻസ്ആന്റ്ആന്റി കറപ്ഷൻ 
ബ്യൂറോ പോലീസ് സൂപ്രണ്ടിന്റെ 
കാര്യാലയം, സ്പെഷ്യൽ സെൽ, 
കോഴിക്കോട്. 


